| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


सत्यमेव जयते 


GOVERN 


- 
കേര 


Sa 


രള സർക 


രാർ 


1 ( 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


12th April 2011 
2011 ഏപ്രിൽ 12 
22nd Chaithra 1933 
1933 ചൈത്രം 22 


| 15 


വാല്യം 56 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Ground Water Department 

ദർഘാസ് പരസ്യം 

(No. 3/ 2011 ] 


കാലാവധി - 6 മാസം. 


നമ്പർ ഡിസി/എൻ ആർ/ 371 / 99. 

2011 മാർച്ച് 16 . 
കേരള ഗവർണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, കണ്ണൂർ ജില്ലാ 
ഓഫീസർ താഴെ പറയുന്ന സാധനങ്ങൾസപ്ലെ ചെയ്യുന്നതിന് 
മുൻ പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടി 
സ്ഥാനത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ജോലിയുടെ വിവരങ്ങൾ ഭൂജല വകുപ്പിന്റെ 98 മോഡൽ 
ഒരു സുമൊ ജീപ്പ് റിപ്പയർ ചെയ്യു ന്ന തിനുള്ള സ്പെയർ 
പാർട്സുകൾ സപ്ലെ ചെയ്യൽ. 


മറ്റു വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീ സർ, ഭൂജല 
വകുപ്പ്, ആർട്ടില്ലറി റോഡ്, കണ്ണൂർ എന്ന വിലാസത്തിൽ മുക 
ളിൽ സൂചിപ്പിച്ച് - സമ യ ത്തിന് - മുമ്പ് 
ലഭിക്കേണ്ടതാണ്. 


അടങ്കൽ തുക - 37,000. 
നിരതദ്രവ്യം - 370. 
ദർഘാസ് ഫോറത്തിന്റെ വില - 416 . 


2. പ്രവർത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവ 
സ ങ്ങ ളിൽ ഓ ഫീ സിൽ 

നിന്നും 
അറിയാവുന്നതാണ്. 
3 . സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

- നിയമങ്ങളും ഈ ടെണ്ടറിനു ബാധകമാണ്. 
4 . ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കു 

ന്നതിനുള്ള അധികാരങ്ങൾ ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്തമായി 
രിക്കും. 


- ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും - 20 - 4 - 2011, 10 മണി. 


ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും -- 22 - 4 - 2011, 1 മണി. 


5 . സൗകര്യമായ പ്രവർത്തികൾ മാത്രം തിരഞ്ഞെടുക്കുവാൻ അനു 

വദിക്കുന്നതല്ല . 
6. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസമാവുകയാണെങ്കിൽ 
തൊട്ടടുത്ത | പവർ ത്തി 

- ദിവസം 
മേൽ പ റഞ്ഞ സമയത്ത് തന്നെ ദർ ഘാ സു കൾ 
തുറക്കുന്നതായിരിക്കും. 


പദത്ത 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും-- 
22 - 4 - 2011 , 3 മണി. 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
22 - 4 - 2011, 4 മണി. 


ജില്ലാ ഓഫീസ്, 
ആർട്ടിലറി റോഡ്, 
തില്ലേരി, കണ്ണൂർ-1. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


